© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


OVERNMENT 


CAO 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 22 
22nd June 2021 


വാല്യം 10 


നമ്പർ 


1196 മിഥുനം 8 
8th Mithunam 1196 


25 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 1 
1st Ashadha 1943 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers ' Welfare 

Department 


ടെണ്ടർ നോട്ടീസ് 


നിബന്ധനകൾ 


നമ്പർ ബി . 319 2021 . 


2021 ജൂൺ 4 . 


1 . 


അഞ്ചൽ ജില്ലാ കൃഷിത്തോട്ടത്തിൽ 45000 എണ്ണം കശുമാവ് , 
മാവ് , പ്ലാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് ബസ്സ് ചെയ്ത് തരുന്നതി 
നായി ഗ്രാഫ്റ്റിംഗിലും ബഡ്ഡിംഗിലും പരിചയവും പ്രാവീണ്യവും 
ഉള്ള വ രിൽ നിന്നും മത്സ ര സ്വ ഭാ വ മുള്ള ടെണ്ട റു കൾ 
ക്ഷണിക്കുന്നു . 


കശുമാവ് , മാവ് എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനും പ്ലാവ് 
ബഡ് ചെയ്യുന്നതിനുമുള്ള ഒരെണ്ണത്തിന്റെ കുറഞ്ഞ 
നിരക്ക് രേഖ പ്പെ ടു ത്തിയ ടെണ്ടർ സീൽ ചെയ്ത് 
കവറിനുള്ളിൽ നിര ത ദ വ്യ ത്തോടൊപ്പം നിശ്ചിത 
സമയത്തിന് മുൻപായി അഞ്ചൽ ജില്ലാ കൃഷി ഫാം 
സൂപ ണ്ടിന്റെ പേരിൽ ഒാഫീ സിൽ നേരിട്ട് 
ഏൽപ്പിക്കേണ്ടതാണ് . കവറിന് പുറത്ത് ഗ്രാഫ്റ്റ് ബസ്സ് 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം . 


നിരതദ്രവ്യം- ? 12,500 . 


ടെണ്ടർ ഫോറത്തിന്റെ വില ? 1,000 + ജി.എസ്.റ്റി . 


2 . 


സീൽ ചെയ് ത ദർഘാ സിനോ ടൊപ്പം 

Y 200 - ന്റെ 
മുദ്രപത്രത്തിൽ ദർഘാസ് എഗ്രിമെന്റ് ടെണ്ടർകാരൻ 
നൽകേണ്ടതാണ് . 


ടെണ്ടർ ഫോറം ലഭിക്കുന്ന അവ സാന തീയതിയും 
സമയവും -- 7-7-2021 , 11 മണി . 


3 . 


സീൽ ചെയ്ത് ദർഘാസുകൾ ഓഫീസിൽ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും- -7-7-2021 , 11.30 മണി . 


നിശ്ചിത സമയത്ത് അപ്പോൾ ഹാജ രു ള്ള വ രുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കു ന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖ പ്പെ ടു ത്തി യിട്ടുള്ള ടെണ്ടർ 
താല്ക്കാലികമായി അംഗീകരിക്കുന്നതുമാണ് . ടെണ്ടർ 
നട പ ടി കൾ ക്ക് കൊല്ലം ജില്ലാ പഞ്ചാ യ ത്തിന്റെ 


ലേലം / ദർഘാസ് തീയതിയും സമയവും - 7-7-2021 , 
12 മണി . 


Gaz . No. 25 / 2021 / DTP ( Agriculture ) . 


15 


22nd JUNE 2021 ] 


AGRICULTURE DEPARTMENT 


36 


8 . 


അംഗീകാരം ലഭിച്ചതിനുശേഷം ഓഫീസിൽ നിന്നും 
നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി തുടങ്ങാവുന്ന 
താണ് . നിരക്ക് സംബന്ധിച്ച് നെഗോഷ്യഷന് അവസരം 
ഉണ്ടായിരിക്കുന്നതാണ് . 


9 . 


ഫാ o 


ടെണ്ടർ തീയതി പൊതു അവധി ആകു ന്ന പക്ഷം 
തൊട്ടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തുതന്നെ 
ടെണ്ടർ നടത്തുന്നതാണ് . 
ടെണ്ടർ നടപടികൾ സ്ഥിരപ്പെടുത്തുവാനും നിരസി 
ക്കു വാ നു മുള്ള അധി കാ രം 

സൂ പ ണ്ടിൽ 
നിക്ഷിപ്തമായിരിക്കും . 
കരാർ കാലാവധിക്കുള്ളിൽ ദർഘാസുകാരന്റെ ഭാഗത്തു 
നിന്നും ലംഘനമില്ലെന്ന് ബോദ്ധ്യപ്പെട്ടാൽ ദർഘാസ് 
കാലാവധി തീരുന്ന മുറയ്ക്ക് നിരതദ്രവ്യം തിരികെ 
നൽകുന്നതാണ് . 


4 . 


ഗ്രാഫ്റ്റിംഗിനാവശ്യമായ സയോൺ ബഡ്ഡ് , തൈകൾ മറ്റു 
സാധനങ്ങൾ ഓഫീസിൽ നിന്നും നൽകുന്നതാണ് . 


10 . 


5 . 


ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ജോലികൾ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം നിർവഹിച്ചു തരേണ്ട 
താണ് . 


11 . 


സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ് . 


6 . 


ഗ്രാഫ്റ്റ് ബസ്സ് പിടിച്ച തൈകൾക്ക് മാത്രമേ തുക മാറി 
നൽകുകയുള്ളൂ . 


12 . 


കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
( പ്രവൃത്തി സമയങ്ങളിൽ ഫാം ഓഫീസിൽ നിന്നും 
നേരിട്ട് അറിയാവുന്നതാണ് . 


7. ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ തൈകൾ 

എണ്ണി എടുക്കുന്നതു വരെയുള്ള പരിപാലന മുറകൾ 
യഥാസമയം ഓഫീസിൽ അറിയിക്കേണ്ടതാണ് . 


ജില്ലാ കൃഷി ഫാം , 
അഞ്ചൽ , കോട്ടുക്കൽ പി . ഒ , 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


Digitally signed 


Salim A by Salim A 


16 


Date : 2021.08.03 
13:59:44 + 05'30 ' 


